Regn . No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


The ON 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg . No. KL / TV (N )/634 /2015 - 17 


REF 
കേരള 


GOVERNN 


060 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


beijo 61 


തിരുവനന്തപുരം, 

ചൊവ്വ 


2017 2nd 6 
6th June 2017 
1192 Solo 23 
23rd Idavam 1192 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1939 Cajooo 16 
16th Jyaishta 1939 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers 

Welfare Department 


e - TENDER NOTICE 


Last date and time of receipt of e - Tender 
13 -6 - 2017 , 11 a . m . 


Date and time of opening of e -Tender: 

Financial bid — 19 -6 - 2017 , 11 a . m . 


No. C .741/ 2017/e - tender/Areca nut. 12th May 2017. 

e - Tenders in single cover system are invited from 
competent bidder for the sale of dried areca nut from 
13000 kg . at Seed Garden Complex , Munderi , Malappuram . 
The tender is to be submitted as e-tenders through 
https :// etenders.kerala. gov. in . Since this is an e - tender, 
only those bidders who have enrolled in the above portal 
with their own Digital Signature Certificate (DSC ) can 
participate in the tender. e -Tender document and other 
details can be obtained from the above e -portal. 
Tender No. with PAC — C .741/2017/e -tender/ Areca nut 

· 26 Lakh . 
E .M . D . — 2 .5 % of PAC in online payment. 
Document sale start date — 12 -5 -2017 . 
Document sale end date — 13 -6 - 2017 . 
Bid submission start date — 12 -5 -2017 . 


Cost of e- Tender ( online submission ) 5, 000 + VAT 
@ 5 % (" 250) (" 5 , 250 ). 

Date up to which the rates are to remain firm for 
acceptance — 13 -7 -2017. 

Security Deposit — 5 % of total contract amount 
inclusive of E .M .D . 


Office of the Deputy Director, 
Seed Garden Complex , 
Munderi , 
Malappuram -679 334 , 
Phone: 04931- 209044, Deputy Director of Agriculture . 
Email : sgcmunderi @ gmail .com 


(Sd .) 


6th JUNE 2017] 


AGRICULTURE DEVELOPMENT AND FARMERS WELFARE DEPARTMENT 


34 


ദർഘാസ് പരസ്യം 


നമ്പർ ടി . സി . ( 2 ) 5066 / 17 . 

2017 മേയ് 3. 
| 2017 - 18 വർഷത്തിൽ കോഴിക്കോട് ജില്ലയിൽ കൃഷി 
വ കുപ്പ് നട പ്പി ലാ ക്കി വരുന്ന വിവിധ പദ്ധതികൾ ക്ക് 
ആവശ്യമായ നടീൽ വസ്തുക്കൾ, വിത്തുകൾ, വളം, പുഷ്പ 
ഫലങ്ങൾ, മറ്റു കാർഷിക ഉപകരണങ്ങൾ മുതലായവ കൃഷി 
വകുപ്പിന്റെ കീഴിലുള്ളതും അംഗീകാരമുള്ളതുമായ വിവിധ 
തോട്ട ങ്ങൾ, നഴ്സറികൾ, കേരള കാർഷിക സർവ്വക ലാ 
ശാ ല യുടെ കീഴിലുള്ളതും അംഗീകൃത സ്ഥാപ ന ങ്ങ ൾ 
നഴ്സറികൾ, റിസർച്ച് സ്റ്റേഷനുകൾ, കാർഷിക മേഖലയുമായി 
ബന്ധപ്പെട്ട മറ്റ് അംഗീകൃത സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ 
നിന്ന് എടുത്ത് ജില്ലയിലെ വിവിധ കൃഷി ഭവ നു ക ളിൽ 
എത്തിച്ചുകൊടുക്കുന്നതിനായി താഴെ പറയുന്ന നിബന്ധന 
കൾക്ക് വിധേ യ മാ യി ലോറി വാടകയ്ക്ക് നൽകു വാൻ 
തയ്യാറുള്ള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാരിൽനിന്നും 
മൽസരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . 


6. ദർഘാസിനോടൊപ്പം - 6,250 - ന്റെ നിരതദ്രവ്യം, ഒരു 

അംഗീകൃത ദേശസാൽകൃത ബാങ്കിന്റെ കോഴിക്കോട് 
ശാഖ യിൽ മാറ ത്ത ക്ക വിധം കോഴി ക്കോട് 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ പേരിൽ എടുത്ത 
ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പിക്കേണ്ടതും - 200 - ന്റെ 
മുദ ര ത ത്തിൽ തയ്യാറാക്കിയ ഒരു പാഥ മിക 

ഉടമ്പടിയും സമർപ്പിക്കേണ്ടതുമാണ്. 
7. നിരതദ്രവ്യം, പ്രാഥമിക ഉടമ്പടി എന്നിവ ഇല്ലാത്തതും 
ദർ ഘാ സു കാ രന്റെ പൂർണ്ണ മായ മേൽ വി ലാ സം 
( ഫോൺ നമ്പർ സഹിതം) വ്യക്തമായി രേഖപ്പെടു 

ത്തിയിട്ടില്ലാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്ന 
- താ യി രി ക്കും . ചെക്ക് പോസ്റ്റേജ് സ്റ്റാമ്പ് എന്നീ 

രൂപങ്ങളിൽ നിരതദ്രവ്യം സ്വീകരിക്കുന്നതല്ല . 
8. ഏതെങ്കിലും കാരണവശാൽ ദർഘാസുകൾ തുറക്കു 
ന്നതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ദിവസം അവധിയായി 
പ്രഖ്യാപിക്കപ്പെടുകയും ദർഘാസുകൾ തുറക്കാൻ 
സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഉച്ചയ്ക്ക് 2 മണിവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
മൂന്ന്മണിക്ക് ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
9. ദർഘാ സ് ഫോറ ത്തിന്റെ എല്ലാ പേജു ക ളിലും 
ദർഘാസുകാരൻ ഒപ്പിട്ടിരിക്കേ ണ്ട താ ണ്. അല്ലാത്ത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


നിബന്ധനകൾ 


1. ദർഘാസ് ഫോറത്തിന്റെ വില - 1,248 [ 1,200 + 48 ( 4 % 

വാറ്റ്) ] ഈ ആഫീസിൽ നേരിട്ടടച്ച് 2017 ജൂൺ മാസം 
5 -ാം തീയതിവരെയുള്ള പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർഘാസ് ഫോറങ്ങൾ 
വാങ്ങേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആവശ്യമുള്ളവർ 
ഫോറം ഒന്നിന് - 624 (600 +24 ( 4 % വാറ്റ്)] അധികമായി 
അട വാക്കി മേൽപ്പറഞ്ഞ സമയ പരിധി ക്കു ള്ളിൽ 
വാങ്ങാ വു ന്ന താ ണ്. യാതൊരു കാര ണ വ ശാലും 
ഫോറത്തിന്റെ വില മടക്കി നൽകു ന്ന ത ല്ല . മേപ്പടി 
സമയ പരിധി ക്കു ശേഷം ദർഘാസ് ഫോറ ങ്ങ ൾ 
ലഭിക്കുന്നതല്ല. 
2. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
3. പൂരിപ്പിച്ച ദർഘാസുകൾ 2017 ജൂൺമാസം 7 -ാം തീയതി 
രണ്ട് മണിവരെ സ്വീക രിക്കു ന്ന താ ണ്. ദർഘാസ് 
ഉൾക്കൊ ള്ളുന്ന ക വ റിനു പുറത്ത് മുക ളി ലായി 
“2017 - 18 വർഷത്തിൽ നടീൽ വസ്തുക്കൾ, വിത്ത്, 
വളം മുതലായവ എത്തിക്കുന്നതിലേക്കായി ലോറി 
വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിനുള്ള ദർഘാസ് എന്ന് 
രേഖപ്പെടുത്തേണ്ടതും, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, 
സിവിൽ സ്റ്റേഷൻ പി . ഒ., കോഴി ക്കോട് എന്ന് 
മേൽവിലാസം എഴുതേണ്ടതുമാണ്. 


10. ദർഘാസുകൾ യാതൊരു കാരണവും കാണിക്കാതെ 

നിരസിക്കുന്നതിനോ നിർത്തിവയ്ക്കുന്നതിനോ ഉള്ള 
അ ധി കാരം കോഴി ക്കോട് പിൻ സിപ്പൽ കൃഷി 
ഓഫീസറിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് സംബന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
11. സർക്കാർ ടെണ്ട റു കൾ ക്ക് ബാധക മായ എല്ലാ 

നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


പ്രത്യേക നിബന്ധനകൾ 


1. ദർഘാസ് അംഗീ ക രിച്ചു കഴി ഞ്ഞാൽ 10 ദിവ സ 

ത്തി നകം - 2 0 0 വില യു ള്ള മുദ്രപത ത്തിൽ 
ദർഘാസുകാരൻ കരാർ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 
കരാറിന്റെ കാലാവധി കരാർ ഒപ്പിടുന്ന തീയതി 
മുതൽ 31- 3 - 2018 വരെയായിരിക്കും. 


2. സാധനം വിതരണം ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന 
എല്ലാ നഷ്ടങ്ങൾക്കും കരാറുകാരൻ ഉത്ത ര വാ ദി 
യാ യി രിക്കുന്ന തും , സംഭ വിച്ച നഷ്ടത്തിന്റെ തുക 
കണക്കാക്കി നിരതദ്രവ്യം/ കടത്തുകൂലി എന്നിവയിൽ 
നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 


4. 2017 ജൂൺമാസം 8 -ാം തീയതി ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ/ പ്രിൻസിപ്പൽ കൃഷി 
ഓ ഫീ സർ ചുമ ത ല പ്പെ ടു ത്തിയ ഉദ്യോ ഗ സ്ഥൻ 
ഹാജരുള്ള ദർഘാസ് സമർപ്പിച്ചവരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ 
ദർഘാസുകാരന്റെ പേരിൽ സർക്കാർ വ്യവസ്ഥകൾക്ക് 
വിധേ യ മാ യി ദർഘാസ് താൽക്കാ ലിക മായി 
ഉറപ്പിക്കുന്നതും നിരക്ക് സംബന്ധിച്ച് ടിയാനുമായി 
കൂടി യാ ലോചന നടത്തി അന്തിമ തീരു മാ ന മെടു 
ക്കുന്നതും കൃഷി ഡയറക്ടറുടെ അംഗീകാരത്തിന് 
വിധേ യ മായി ടിയാന്റെ പേരിൽ ദർഘാസ് 
സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
- സമ യ പരിധിക്കു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


3. വാടകയ്ക്ക് നൽകുന്ന ലോറിയുടെഭാരോ ദ്വ ഹന 
- പരിധി ചുരുങ്ങിയത് 75 ടൺ ആയിരിക്കണം. താഴെ 
പറയുന്ന അളവിലും തൂക്കത്തിലും ഉള്ള സാധനങ്ങൾ 
ഓരോ പ്രാവശ്യവും കയറ്റി വിതരണം ചെയ്യേണ്ടതാണ്. 
(1) നടീൽ വസ്തുക്കൾ തെങ്ങിന്റെതെകൾ ( തെകൾ 
- ലോറി യിൽ കുത്തനെ നിർത്തി മാത്രമേ 

- വയ്ക്കാവൂ ) - 1500 എണ്ണം. 
(ii ) കുരുമുളക്വള്ളികൾ ജാതി/ കമുക് ഗ്രാമ്പു തൈകൾ 

അടങ്ങിയ പോളിത്തീൻ കവറുകൾ - 1700 എണ്ണം. 


134 


6th JUNE 2017 ] 


AGRICULTURE DEVELOPMENT AND FARMERS ’WELFARE DEPARTMENT 


10 . സാധനങ്ങൾ വിതരണം നട ത്തു ന്ന തിന് ഉത്തരവ് 

കിട്ടി യാ ലു ടൻ ആ വ ശ്യ മായ എണ്ണം ലോറികൾ 
ലഭ്യ മാക്കി കൃ ഷി വകു പ്പു ദോ ഗ സ്ഥ രുടെ 
നിർദ്ദേശാനുസരണം നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ ഏറ്റവും 
കുറഞ്ഞ ദൂര ത്തിലൂടെ ഉത്ത ര വാ ദി ത്വ ത്തോടെ 
എത്തിക്കേണ്ടതാണ്. 


11. ദർഘാസ് അംഗീകരിച്ചതിനു ശേഷം നിബന്ധനകൾ 

പാലി ക്കാതെ വന്നാൽ കൃഷി ഡയ റ ക് ടറുടെ 
അനുമതിക്ക് വിധേയമായി തൊട്ടടുത്ത ദർഘാസുകാരന് 
കരാർ നൽകു ന്ന തും ആദ്യ ദർഘാ സു കാ രന്റെ 
നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. 


( iii ) കശുമാവ് ഗ്രാഫ്റ്റുകൾ ഉൾക്കൊള്ളുന്ന പോളിത്തീൻ 

ബാഗുകൾ മറ്റു വിത്തുൽപ്പന്നങ്ങൾ, തെകൾ 

1600 എണ്ണം. 
(iv ) വളവും കീടനാശിനിയും - 7 ടൺ കുറയാതെ. 
( v) ഫാം ഉൽപ്പന്നങ്ങൾ --1 ടൺ കുറയാതെ. 
- സാ ധ ന ങ്ങ ൾ കയറ്റി നിർദ്ദിഷ്ട സ്ഥല ങ്ങ ളിൽ 
എത്തിക്കു ന്നത് ദൂരം ഏറ്റവും കുറഞ്ഞ വഴിയിൽ 
കൂടിയായിരിക്കണം. വെയിറ്റിംഗ് ചാർജ്ജ്നൽകുന്നതല്ല. 
- ഒരു റണ്ണിംഗ് കിലോമീറ്റർ ഓടുന്നതിനുള്ള നിരക്കാണ് 

ടെണ്ടറിൽ രേഖപ്പെടുത്തേണ്ടത്. 
- സാധനങ്ങൾ കയറ്റുന്ന സ്ഥലത്തു നിന്നും വിതരണം 
ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ദൂരമാ യിരിക്കും ഓടിയ 
കിലോ മീറ്റർ ആയി കണക്കാക്കുക. സാധ ന ങ്ങൾ 
കയറ്റി ആദ്യ വിതരണ സ്ഥലത്ത് വിതരണം നടത്തി 
കഴിഞ്ഞ് ബാക്കിയുള്ള സാ ധ ന ങ്ങ ൾ അടുത്ത 
സ്ഥലത്ത് വിത രണം നട ത്തു ന്ന തിന് തികയും 
എന്നുള്ള സാഹ ച ര്യ ത്തിൽ അ വ അടുത്ത 
സ്ഥലത്ത് വിതരണം ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള 
സാഹ ച ര്യ ത്തിൽ സഞ്ച രിച്ച ദൂരം എന്നു 
പറയുന്നത് സാധനങ്ങൾ കയറ്റിയ സ്ഥലത്ത് നിന്നും 
ആദ്യ വിതരണ സ്ഥലത്തേക്കുള്ളദൂരം + രണ്ടാമത്തെ 
സ്ഥല ത്തെ ക്കുള്ള ദൂരം + തിരിച്ച് സാധ ന ങ്ങൾ 

കയറ്റുന്ന സ്ഥലത്തേക്കുള്ള ദൂരം ആയിരിക്കും. 
7. ഓരോ ദിവസവും പ്രിൻസിപ്പൽ കൃഷിഓഫീസർ 

അ ധി കാ ര പ്പെ ടു ത്തിയ ഉദ്യോ ഗ സ്ഥർ നിർ ദ്ദേ ശി 
ക്കുന്നതനുസരിച്ച് ആവശ്യമായ എണ്ണം ലോറികൾ 
ഹാജരാക്കേണ്ടതാണ്. 
അ നു വ ദി ച്ച സമയ പരിധിക്കു ള്ളിൽ തന്നെ 
സാധനങ്ങളുടെ വിതരണം പൂർത്തിയാക്കേണ്ടതാണ്. 


12. അംഗീകരിക്കപ്പെട്ട ദർഘാസുകാരൻ ലോറികളുടെ 

ആർ. സി . ബുക്കു കളുടെ സാക്ഷ്യ പ്പെ ടു ത്തിയ 
പകർപ്പുകൾ ഈ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. 


13. ആദായ നികുതി അതാതു സമയത്ത് നില വിലുള്ള 
- നിരക്കുപ്രകാരം ബില്ലിൽ നിന്നും കുറവു ചെയ്യുന്നതാണ്. 


14. 


കാലാ കാ ല ങ്ങ ളിൽ സർക്കാർ ഏർപ്പെടു ത്തുന്ന 
സാമ്പ ത്തിക കമീ ക ര ണ ങ്ങളും മറ്റും കാരണം 
ലോറികൾക്ക് വാടക നൽകുവാൻ താമസം നേരിട്ടാൽ 
യാതൊരു കാരണവശാലും പലിശ നൽകുന്നതല്ല . 


15. നടീൽ വസ്തുക്കൾ, പോളീബാഗുകൾ, പോ ട്രേകൾ, 

കപ്പുകൾ എന്നിവയിൽ കടത്തുന്ന ഓരോ ലോഡിലും 
ഏറ്റവും ചുരു ങ്ങി യത് 10 000 എണ്ണം തൈകൾ 
കയറ്റിയിരിക്കേണ്ടതാണ്. കടത്തുന്ന വാഹനത്തിൽ 
ഇതിനാവശ്യമായ തട്ടുകൾ അടക്കമുള്ള ക്രമീകരണങ്ങൾ 
കരാറുകാരൻ ഏർപ്പെടുത്തിയിരിക്കേണ്ടതാണ്. തൈകൾ 
കടത്തുന്നതിന് 3 തട്ടുകളിലായി തെകൾ അടുക്കി 
വച്ച് ടാൻസ് പോർട്ട് ചെയ്യു ന്ന തി നുള്ള സൗകര്യം 
ഏർപ്പാട് ചെയ്യേണ്ടതാണ്. 


9. ഒരേ സമയത്ത് ചുരുങ്ങിയത് അഞ്ച് ലോറികളെങ്കിലും 
ലഭ്യമാക്കുവാൻ ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
ആവശ്യപ്പെട്ട അത്രയും ലോറികൾ ദർഘാസുകാരൻ 
ലഭ്യ മാ ക്കാ ത്ത തു കാ രണം സർക്കാരിന് നഷ്ടം 
ഉണ്ടാ വു ക യാ ണെ ങ്കിൽ അത് ടിയാ നിൽ നിന്നും 
ഈടാക്കുന്നതായിരിക്കും. 


പ്രിൻസിപ്പൽ കൃഷി 
- ഓഫീസറുടെ 
കാര്യാലയം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. 
കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ 

( വൈ . പി ) ക്ക് വേണ്ടി. 


135 


